       **  ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം **
       --------------------------------------------------         
                 രണ്ടാം  സർഗ്ഗം
              -----------------------
      ( അവതാര വിശേഷണങ്ങൾ )
        -----------------------------------------

ലോകൈകനാഥൻ്റെ  ശുഭാവതാരേ
ലോകങ്ങളെല്ലാമുടനേ തെളിഞ്ഞു 
മാകന്ദമന്ദാര സുഗന്ധവാഹീ 
മാഴ്കാതവണ്ണം വിലസീ സമീരൻ.           #1

പ്രസന്നരായീതു ജനങ്ങളെല്ലാം 
പ്രസൂനവർഷം ഗഗനേ തുടങ്ങി 
 പ്രസൂതികാലേ മുരവൈരിതൻ്റെ 
പ്രസൂജനം പൂർണ്ണസുഖേന മേവി.       #2

കിരീടസൽക്കുണ്ഡലഹാരമാലാ -
പരീതനായ് പീതദുകൂലധാരി
കരങ്ങളിൽ ശംഖ ഗദാരി പത്മം
ധരിച്ചുദേവൻ വിവിധം വിളങ്ങി.       #3

അനന്തരം വിഷ്ണുശരീരമപ്പോ - 
ളനന്തകാന്തി പ്രസരേണ  ദ്ഋഷ്ട്വാ
അനന്തസന്തോഷരസം സ്തുതിച്ചാ -
നനന്തരായം വസുദേവനേവം .           #4

" നമോസ്തുതേ മാധവ ! ശാർങ്ഗപാണേ !
നമോസ്തുതേ കേശവ ! ദീനബന്ധോ !
നമോസ്തുതേ ലോകപതേ ! മുരാരേ !
നമോസ്തുതേ നാഥ ! ദയാപയോധേ !      #5

" അറിഞ്ഞുകൂടാത്തവനെങ്കിലും ത്വാ -
മറിഞ്ഞു ഞാൻ ത്വൽൿഋപകൊണ്ടിദാനീം 
അറിഞ്ഞുപോകാത്ത ഗുണേന വിശ്വം
നിറഞ്ഞുമേവും നിഖിലേശ്വരൻ നീ .       #6

" വിളക്കുപോലെ വിവിധപ്രപഞ്ചേ 
വിളങ്ങുമാനന്ദമയസ്വരൂപിൻ !
 ഇളക്കമില്ലാത്ത മഹാരുചേ ! നീ -
യിളയ്ക്കൊലാ രക്ഷണമിക്ഷണം മേ .".   #7

" വിശ്വങ്ങളെല്ലാമുളവാക്കി മുന്നം 
 വിശ്വാസപൂർവ്വം പരിരക്ഷചെയ്തും 
 നിശ്ശേഷമമ്പോടഥ സംഹരിച്ചും 
 നിശ്ശോകമോദം വിളയാടുവോൻ നീ .        #8 

 " അംഭസ്സിലാകാശതലം  കണക്കെ 
 സംഭാവനം ചെയ്കിലിദം പ്രപഞ്ചം
 സംബന്ധമുണ്ടാക്കിന മായതന്നിൽ 
 ബിംബിച്ചു കാണുന്നു ഭവൽക്കടാക്ഷാൽ .    #9

" ജ്ഞാനം മനസ്സിൽ ജ്ജനിയായ് കമൂലം
 ഞാനെന്നഹംഭാവമഹോജനാനാം
 നൂനം വിഭോ നിൻചരിതം ഗ്രഹിച്ചാ -
 ലാനന്ദമല്ലാതൊരു ഭാവമുണ്ടോ ?                    #10

" കാമാദിഷൾക്കം ബഹുദു:ഖമൂലം
 പ്രാമാദികം പോലിഹ സത്യബോധം
 ധീമാനിതൊന്നും ഗ്രഹിയായ്കകൊണ്ട --
 ല്ലാമഗ്നനാകുന്നു ഭവാബുരാശൌ ".               #11
 
" ജന്മങ്ങളിൽച്ചെയ്തൊരു കൈതവം കൊ --
 ണ്ടുന്മോഹമിജ്ജന്മനി സജ്ജനാനാം
 ത്വന്മഗ്നമായമ്പൊടു ചിത്തമെങ്കിൽ
 ത്വന്മായയാ ബന്ധനമില്ലനൂനം ".                  #12
 
" കംസാദിദുഷ്കണ്ടകദുർജ്ജനാനാം 
 ഹിംസാർത്ഥമാകുന്നു തവാവതാരം 
 സംസേവനം  ചെയ്തിയലൂം നരാണാം 
 സംസാരസംബന്ധമകറ്റുവാനും.".             #13

" ത്വൽപൂർവ്വജന്മാരതികോമളന്മാ --
 രുൽപ്പന്നരായീ മമ നന്ദനന്മാർ
 ദർപ്പേണ കൊന്നാനവരെ ദുരാത്മാ 
 സർപ്പാരി സർപ്പങ്ങളെയെന്നപോലെ .".      #14

 " അക്കംസനൂക്കേറിന സിംഹതുല്യൻ
 ദിക്കൊക്കവേഹന്ത മുടിച്ച മൂഢൻ 
 ഇക്കാലമിത്വജ്ജനനം ഗ്രഹിച്ചാൽ 
 വക്കാണമിച്ഛിച്ചുവരും മുരാരേ ! "              #15

 " ഇദം ചതുർബ്ബാഹുകമായ രൂപം 
  മുദാ ചുരുക്കീടുക ചൿ്രപാണേ 
 ഉദന്തമക്കംസഭടൻ ഗ്രഹിച്ചാ --
 ലുദീർണ്ണകോപേന സമാഗമിക്കും. ".        #16

 തദന്തരേ ദേവകിയും സ്തുതിച്ചാ -- 
 " ളുദാരമൂർത്തേ, ഭഗവൻ, നമസ്തേ
 മദാന്ധദൈത്യാരി ഭവാനിദാനീം
 മദാത്മജത്വേന സമേതനായോ ?"            #17 
 
 " അഹോമദീയം സുൿ്രതം മുരാരേ !
  മഹോദയം യാദവവംശജാനാം
 മഹാനുഭാവൻ മഹനീയശീലൻ 
 മഹീതലേവന്നുഭവാൻ പിറന്നു. "           #18

 " ഭവാൻ ഭവക്ലേശവിനാശകാരീ 
 ഭവാൻ ഭുജംഗാധിപതല്പശായീ 
 ഭവാനശേഷാഗമഗമ്യരൂപൻ
 ഭവാൻ പ്രസാദിച്ചരുളേണമമെന്നിൽ."       #19

" ഇത്ഥം പിതാവും ജനയിത്രിതാനും
 ബദ്ധപ്രമോദം സ്തുതിചെയ്തനേരം
 മുഗ്ധസ്മിതം സ്നിഗ്ധകടാക്ഷമോടേ 
 സിദ്ധാന്തസാരം ഭഗവാനേവമൂചേ."         #20

 " ഹേ താത, ഹേ മാതരനന്ത ഭാഗ്യൌ
 ചേതോവിഷാദാദി വെടിഞ്ഞുകൊൾവിൻ 
 പീതാംബരൻ ഞാൻ ഭവതോ: സ്വഭാവാൽ
 പ്രീതാശയത്വേന വരം തരുന്നേൻ. "            #21

  " അതീവജന്മങ്ങളിൽ നിങ്ങൾ ചെയ്തോ --
 രതീവപുണ്യക്രിയകൊണ്ടിദാനീം 
  ഇതീദ്ഋശം മാമകപൂർണ്ണരൂപം 
 നിതാന്തമാലോകനപാത്രമായി."                #22

 " യശോദയാഭക്തിവിവേകശീലാ
 യശോദയെന്നുള്ളൊരു നന്ദപത്നി
 സുമാനുഷി സമ്പ്രതി ഗോപവാടേ 
 കുമാരിയെത്താൻ പ്രസവിച്ചു ശേതേ.".    #23

 " ഗൂഢം ഭവാനെന്നെ വഹിക്കവേണം 
 മൂഢൻ ഗ്രഹിക്കാതെ ഗമിക്കവേണം 
 എന്നെ ബ്ഭവാൻ നന്ദഗ്ഋഹേ കിടത്തി --
  ക്കന്യാവിനെക്കൊണ്ടിഹ പോന്നുകൊൾക. "     #24
  
  നീലാംബുദശ്യാമളനേവമുക്ത്വാ 
 ബാലാനു രൂപം നിജരൂപമാക്കി 
 കാലും കുടഞ്ഞങ്ങു കരഞ്ഞനേകം 
 ലീലാവിലാസേന ശയിച്ചുദേവൻ.                     #25

 കരത്തിലാക്കിക്കനിവോടു ബാലം
 തിരിച്ചു മന്ദം വസുദേവനപ്പോൾ 
 പരക്കവേതിങ്ങിന കൂരിരുട്ടും
 നിരക്കവേ കാടുമതീവഘോരം.                 #26

 മുഴങ്ങുമംഭോധരമാരിതട്ടി  --
 പ്പുഴങ്ങിവീഴുന്ന  മരങ്ങളോടും 
 അഴിഞ്ഞുസേതുക്കളിടിഞ്ഞുവെള്ളം 
  വഴിഞ്ഞുവീഴുന്ന നദങ്ങളോടും,             #27

  അത്യന്തദുസ്സഞ്ചരമർദ്ധരാത്രൌ 
 തത്തൽപ്രദേശം സുഖമേ കടന്നാൻ
 സർപ്പാധിരാജൻ   ഫണചക്രവാളം
 കെല്പോടുപിമ്പേ കുടയായ് പിടിച്ചാൻ .   #28

 ഓളങ്ങൾ തള്ളിപ്പുളിനം പിളർക്കും
 കാളിന്ദിതന്നിൽക്കവിയുന്നവെള്ളം
 ചീളെന്നു ശൌരിക്കു തദാകണങ്കാ --
 ലോളം കവിഞ്ഞീല ഹരിപ്രഭാവാൽ.         #29

 വ്രജത്തിലുൾപ്പുക്കു  യശോദ തൻ്റെ
 ഭുജാന്തികേ ബാലകനെക്കിടത്തി
 കുമാരിയെപ്പാണിതലേ ഗ്ഋഹീത്വാ
 സമോദമപ്പൂരുഷനിങ്ങു പോന്നാൻ .          #30

 ഉണർന്നു മെല്ലെന്നു യശോദ താനും 
 പുണർന്നുടൻ പുത്രനെ മന്ദമന്ദം 
 അമന്ദസന്തോഷസുധാസമുദ്രേ
 നിമഗ്നയായ് വന്നിതു സുന്ദരാംഗി .         #31

 ശൂരാത്മജൻ താനഥ താം കുമാരീം
 ഭാർയ്യാസമീപം  ഗമയാഞ്ചകാര
 ആരോമലക്കന്യകയെക്കരാഭ്യാം 
 പരിഗ്രഹിച്ചാളഥ ദേവകീസാ .               #32

 നാരായണൻ തന്നുടെ ജന്മകാലേ 
 പാരാതെവേർപെട്ടൊരു ശ്ഋംഖലത്തെ
 യഥാപുരാ പാദകരേഷു ബദ്ധ്വാ 
 വ്യഥാകുലം ദമ്പതിമാർ വസിച്ചാർ .     #33

 ബാലസ്വരം കേട്ടഥ കിങ്കരന്മാർ
 നാലഞ്ചുപേർകൂടി ജവേന ചെന്നാർ
 ലീലാഗ്ഋഹേ മേവിന കംസനോട --
 ക്കാലോചചിതം വ്ഋത്തമുണർത്തിനിന്നാർ .  #34

 കംസൻ പുറപ്പെട്ടതിവേഗമോടേ
 ഹിംസാമുദാ ഗർഭഗ്ഋഹം പ്രപേദേ 
 അന്നേരമദ്ദേവകി ശോകമോടേ
 ചൊന്നാളഹോ ബാഷ്പജലം വമന്തി .              #35 

 " കൊന്നീടൊലാ സോദര ! കന്യകാം മേ
 നന്നല്ലെടോ സ്ത്രീവധമേവനും കേൾ
 ഒന്നല്ല രണ്ടല്ല കുമാരഷൾക്കം 
 കൊന്നീലയോ നിഷ്കരുണാശയൻ നീ ".       #36

 എന്നിപ്രകാരം ഭഗിനീവിലാപം 
 നിന്ദിച്ചുതന്നന്ദിനിയെ ഗ്രഹിച്ചാൻ
 പാദേ പിടിച്ചാശു ശിലാതലാന്തേ 
 മോദേന താഡിപ്പതിനും തുടർന്നാൻ .       #37

 കെൽപേറുമക്കന്യക തൽക്കരാഗ്രാ --
 ദുൽപത്യ നിന്നാളമരേന്ദ്രദേശേ 
 അല്പേതരപ്രാഭവശോഭയോടേ 
 കല്പാന്തസൂർയ്യപ്രതിമപ്രകാശം             #38
 
  നാലെട്ടു ത്ഋക്കൈകളിലുജ്ജ്വലിക്കുംം 
 ശൂലാദി നാനായുധഭാസമാനാ 
 മൂർത്ത്യാമനോജ്ഞാമുനിസേവ്യമാനാ
 കാർത്ത്യായനീ കംസസമിദം ബഭാഷേ .    #39

 " അരേ ദുരാചാര, ന്ഋശംസ, കംസ !
  പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടൂ,
 തവാന്തകൻ ഭൂമിതലേ ജനിച്ചു
  ജവേന സർവ്വത്ര തിരഞ്ഞു കൊൾക."        #40
 
  " അടിപ്പതിന്നെങ്കിലുമെൻ്റെ പാദം 
  പിടിച്ചു നീയെന്നതു നിർവ്വിവാദം 
 ഹനിക്കയില്ലെന്നതുകൊണ്ടു ഞാനും
 ജനിച്ചുതാനും തവദണ്ഡധാരൻ.".               #41 
  
 ഇത്ഥം പറഞ്ഞാശു മറഞ്ഞുദേവീ
 ബദ്ധിക്ഷയം പൂണ്ടുഗമിച്ചു കംസൻ
 ഗത്വാനികേതം വസുദേവനോടും 
 തത്ഭാർയ്യയാം ദേവകിയോടുമൂചേ .           #42

 " അഹോ ! മഹാപാപി മഹാശഠൻ ഞാൻ
  സഹോദരീപുത്രവധേന നൂനം .
 സഹായമയ്യോ മമ നാസ്തി ലോകേ 
 മഹാഭയം മേലിൽ വരും ദശായാം .".       #43 
 
  " ജനിക്കുമന്നന്നുടനേ മരിക്കും       
  മുനിക്കുമുള്ളൊന്നു ശരീരനാശം.
 ഇനിക്കുമന്തർഭയ മുണ്ടിദാനീ --
 മിനിക്കു മാർഗ്ഗങ്ങളഹം വെടിഞ്ഞേൻ. ".  #44
 
 " ധരിക്ക നീ ദേവകി ! നന്ദനന്മാർ
  മരിക്കകൊണ്ടത്തൽ നിനക്കുവേണ്ട,
 ഒരിക്കലുണ്ടേവനുമാത്മനാശം
 ജരയ്ക്കുമുമ്പേ മരണം മനോജ്ഞം "          #45

 " ജലത്തിലെപ്പോളകളെന്നപോലെ 
 ചലം മനുഷ്യർക്കു ശരീരബന്ധം,
 കുലം ബലം പുത്രകളത്രജാലം 
 ഫലം വരാ മ്ഋത്യുവരും ദശായാം. "          #46
 
 " വിധിക്കകൊണ്ടുള്ള ശരീരനാശം
 വധിക്കകൊണ്ട്ടെന്നു നിനയ്ക്കൊലാനീ 
 വിധിക്കുതോന്നും വിധമിജ്ജനങ്ങൾ --
 ക്കതിക്രമിപ്പാനിഹശക്തിയുണ്ടോ? ".      #47

 ഇത്യാദി സാന്ത്വങ്ങൾ പറഞ്ഞു കംസൻ
 ഭക്ത്യാ വിനീതാക്ഋതി വീരവീരൻ
  പാദേതയോ: ശ്ഋംഖല വേർപെടുത്താൻ,   
 മോദേനപോയി സ്വഗ്ഋഹേ വസിച്ചാൻ.       #48

 അന്നേരമമ്പാടിയിലിമ്പമോടേ 
 നന്ദാദി ഗോപാലക വ്ഋന്ദമെല്ലാം 
 മന്ദേതരം പ്രീതി കലർന്നുദാരം 
 നന്ദാത്മജാ ലോകനമന്വഭൂവൻ.                  #49

 കാർകൊണ്ടെഴും മേഘസമാനവർണ്ണി
 വാർകുന്തളം വണ്ടിനുമിണ്ടൽ നൽകും 
 ആകർണ്ണലംബം ബത കണ്ടനേരം 
 ലോകങ്ങളാനന്ദവശങ്ങളായി.                 #50

 മുഖം ശരച്ചന്ദ്രമനോഭിരാമം 
 സുഖം വിശാലാന്തഭുജാന്തരാളം 
 നഖാദി ചൂഡാവധി ബാലരൂപം
 സുഖാവലോകം സുതരാം വിളങ്ങി.       #51

 അനംഗതുല്ല്യാക്ഋതി കണ്ടനേരം 
 മനം മറന്നാശു യശോദ താനും
 സ്തനം കൊടുത്താശുകരേ ഗ്ഋഹീത്വാ
  ജനങ്ങൾ  കാണ്മാനവസൽപ്രകാശേ         #52 

  മഹീയമാനോ ഭുവി നന്ദഗോപൻ 
  മഹീസുരന്മാർക്കു ധനത്തെ നൽകി
  മഹീതലം കാഞ്ചനഗോസഹസ്രം 
  ബഹുപ്രകാരം വിഭവങ്ങൾ നല്കി.              #53 

 കുളിച്ചുടൻ ചെയ്തിതു ജാതകർമ്മം 
 ഗളിച്ച ഹർഷാശ്രു  ജലേന സാകം 
 വെളിച്ചമേ ബന്ധുജനത്തെയെല്ലാം 
 വിളിച്ചു കാട്ടീ തനയാനനാബ്ജം.                #54 

 അലങ്കരിച്ചു നിജഗേഹമെല്ലാം 
 കുലാംഗനാ  സങ്കുലമായ് പ്രദേശം 
 അലക്തകം  ചന്ദനമിന്ദുചൂർണ്ണം 
 ഫലങ്ങൾ പുഷ്പങ്ങളുമുച്ചയിച്ചു.            #55

 വിളക്കുവെച്ചു മണിഭിത്തിതോറും 
 വിളക്കമുള്ളാഭരണങ്ങൾ തൂക്കി 
 കുളിർക്കവേ കുങ്കുമപങ്കതോയം 
 തളിച്ചു രാജാങ്കണവീഥിതോറും.             #56

 അഞ്ചാറുനാളിങ്ങനെ നന്ദഗോപ --
 രഞ്ചാതെകണ്ടാത്മഗ്ഋഹേ വസിച്ചു .
 സഞ്ചിന്ത്യ കംസായ കരം കൊടുപ്പാൻ
 കിഞ്ചിൽ പുനശ്ചഞ്ചലധീ: പ്രതസ്ഥേ.       #57
 
 ഗോപൈ: സമേതം മഥുരാപുരത്തെ 
 പ്രാപിച്ചു കംസന്നഥ കോഴ നൽകി
 പോരുന്നനേരം വസുദേവനെക്ക --
 ണ്ടാരൂഢമോദം ചിരമത്ര വാണാൻ.          #58

 നിറഞ്ഞ സന്തോഷഭരാകുലാത്മാ
 പറഞ്ഞുവാചം വസുദേവനേവം
 " കുറഞ്ഞതില്ലെന്നുടെ പുണ്യപൂരം
 വിരഞ്ഞു നിന്നെബ്ബത കാൺകമൂലം."     #59

 " എടോ സഖേ! വിശ്വപതിക്കു നിങ്കൽ
  കടാക്ഷമുണ്ടായിതു ഭാഗ്യരാശേ !
  പുത്രാനനം കണ്ടു സുഖിച്ചിരിപ്പാ --
  നത്രാവകാശം തവ ജാതമായി.".           #60

  " മദീയ പുത്രൻ  ബതരൊഹിണേയൻ 
  ത്വദീയഗേഹേ മരുവുന്നിതല്ലീ
  തദീയമാതാവിനു മാത്മജന്നും 
  ത്വദീയകാരുണ്യമൊരാശ്ഋയം കേൾ. "   #61

  " ശ്രവിക്ക നീ കിഞ്ചിന വർത്തമാനം 
 ചെവിക്കു ശല്യത്തിനു തുല്യമല്ലോ,
 കരുത്തെഴും പൂതനയെന്നു പേരാ --
 മൊരുത്തിപോൽ ബാലവധം തുുടങ്ങി."   #62

  " ഗമിക്ക നീ സത്വരമാത്മഗേഹേ
  ക്ഷമിച്ചിരുന്നാകിലനർത്ഥമുണ്ടാം
 അമിത്ര വ്ഋന്ദം മുതിരുന്ന കാലം
 രമിക്കുമോ കത്രചിദന്തരംഗം. ".               #63

  ഇത്യാദി സാരം വസുദേവവാക്യം
  ശ്രുത്വാ ഭയം പൂണ്ടഥ നന്ദഗോപൻ
 ദുരന്തചിന്താവിവശാന്തരാത്മാ 
 പുരം പ്രവേശിച്ചിതു വിഷ്ണു ഭക്ത്യാ.         #64

 അക്കാലമക്കംസമനസ്സിളക്കി --
 ത്തക്കത്തിലോരോ സചിവാസുരന്മാർ
 ഒക്കെ പ്രജോപദ്രവതൽപരന്മാർ
 ചിക്കെന്നു ഭൂമൊ വിലസിത്തുടങ്ങീ.        #65

 നിരാകലം ബാലകമാരണാർത്ഥം 
 പുരേപുരേ പൂതന സഞ്ചരിച്ചാൾ
 സ്ഫുരന്മനോജ്ഞാക്ഋതി പൂണ്ടൊരുന്നാൾ 
 മുരാരിമേവും ഭവനം പ്രപേദേ.                 #66

 പടുത്വമേറുന്നവൾ വന്നുമോദാ --
 ലെടുത്തു ഗോവിന്ദനെ മന്ദമന്ദം 
 കൊടുത്തു കൊഞ്ചിക്കുച കുംഭമപ്പോ --
 ളടുത്തുകൂടി ബത ജീവനാശം.                   #67

 തടിച്ച തൽക്കൊങ്ക പിടിച്ചു ബാലൻ 
 കുടിച്ചു തൽപ്രാണഗണേനസാകം 
 ഇടിക്കു തുല്യേന രവേണ  ലോകം
 നടുക്കിവീണാളവളും ധരായാം .              #68

 പാറപ്പുറംപോലെ വിശാലമസ്യാ 
 മാറത്തു ഗോപാലകബാലനപ്പോൾ  
  കാറൊത്തവർണ്ണൻ കരവും കുടഞ്ഞ --
 ങ്ങേറെത്തെളിഞ്ഞാശു  കളിച്ചുമേവി.      #69

 ഗോപീജനം ദേവിയശോദതാനും
 താപേന മോദേന ച വിസ്മയേന 
 ഗോപാലനെച്ചെന്നു കരേധരിച്ചാ --
 ളാപാദചൂഡം തരസാ പുണർന്നാൾ.          #70
            
  കഠോരം മഹൽ പൂതനാഗാത്രഭാരം
 കുഠാരേണ ഖണ്ഡിച്ചു ഗോപാലകന്മാർ
 മഹാഗ്നൌദഹിപ്പിച്ചു നിശ്ശേഷമപ്പോൾ
 മഹാസൌരഭംതത്ര സംഭൂതമായി.            #71

 മഹാപാപശാന്ത്യാ മഹാസുന്ദരീസാ
 മഹാനന്ദലോകം പ്രവേശിച്ചു വാണാൾ.
 അഹോ പൂതനാമോക്ഷമമേവം പഠിച്ചാ --
 ലഹോരാത്രമാനന്ദ മേവം കരസ്ഥം.            #72 

             ** രണ്ടാം സർഗ്ഗം സമാപ്തം **
             ****************************
